Reg . No. XL /TVN / 


Sovernment of Karala 

1980 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXV] Trivandrum Friday, 


30th May 1980 

[No. 364 
9th Jyaistha 1902 (Saka ) 


GOVERNMENT OF KERALA 


Water and Transport (Transport B ) Department 

NOTIFICATION 
No. 5391/ TB2/80 /W & T . 

Dated, Trivandrum , 19th May 1980 . 
S. R. O.No. 501/80 . Whereas in exercise of the powers conferred by 
clause (1 ) of article 258 of the Constitution of India the President of India 
has in notification No. 2/4/63 Judicial II dated 31-5-1963 entrusted the 
Government of Kerala with their consent the functions of the Central 
Government under the Kerala Land Acquisition Act, 1961, (21 of 1962) in 
relation to the acquisition of land for the purposes of the Union in the 
Kerala State; 

And whereas it appears to the Government of Kerala that the land 
specificd in the schedule below is needed or is likely to be needed for a public 
purpose, to wit for doubling rail track between Trichur and Ollur Railway 
Stations; 

Now , therefore , notice to that effect is hereby given to all whom it may 
concern in accordance with the provisions of subsection (1) of section 3 of 
the said Act. 

Under subscction (4 ) of section 19 of the said Act, the Government 
direct that in view of the urgency of the case , the provisions of section 5 of 
the Act shall not apply to this case, 

33 / 1953 / S 


2 


Taluk - Trichur . 


SCHEDULE 
District - Trichur . 

Village - Trichur . 
(Block No. - 185) 
( The extent given is approximate ) 
Description 

Extent in Hectare 
Dry 

0.0260 


Survey No. 


2118/ part 


Total 


0.0260 


Explanatory Note 
( This is not part of the notification but is intended to bring out the 
general purport ) . 

President of India has in Notification No. 2 /4 /63/Judicial II dated 
31-5-1963 entrusted the Government of Kerala with their consent the 
powers to acquire land for the use of Central Government in the State, and 
it appears to the State Government that the land mentioned in the schedule 
above is needed for a public purpose viz for doubling or of rail track between 
Trichur and Ollur Railway Stations. 


This notification is intended for the above purpose . 
എസ്. ആർ. ഒ. നമ്പർ501/80. ഇന്ത്യൻ ഭരണഘടന 258 -ാം അനുഛേദം (1) -ാം 
ഖണ്ഡംമൂലംനൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് ഇന്ത്യൻ രാഷ്ടപതി 
31-5-1963- ലെ 2|4j63 ജുഡീഷ്യൽ II എന്ന നമ്പർ വിജ്ഞാപനംമൂലം കേരള 
സംസ്ഥാനത്തിൽ യൂ ണിയന്റെ ആവശ്യങ്ങൾക്കായി ഭൂമി വിലയ്ക്കെടുക്കു 
ന്നതു സംബന്ധിച്ച് 1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് ( 1962 - ല് 21) 
പ്രകാരമുളള കേന്ദ്ര സർക്കാരിന്റെ ചുമതലകൾ കേരള സർക്കാരിനെ അവരുടെ 
സമ്മതത്തോടുകൂടിഭരമേൽപ്പിച്ചിരിക്കുന്നതിനാലും; 

താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമിഒരു പൊതുക്കാര്യത്തിന്, അതായത് 
തൃശ്ശൂർ ഒല്ലൂർ റെയിൽവെ സ്റേറഷനുകൾക്കിടയിലുളള റെയിൽപാത ഇരട്ടി 
പ്പിക്കുന്നതിന് ആവശ്യമുണ്ടെന്ന് കേരള സർക്കാരിന് ബോദ്ധ്യം വന്നിരിക്കു 
ന്നതിനാലും; 

ഇപ്പോൾ , അതിനാൽ, അതിനുള്ള നോട്ടീസ് അതുമായി ബന്ധപ്പെട്ട എല്ലാ 
വർക്കും പ്രസ്തുത ആക്റ ° 3-ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥ 
കളനുസരിച്ച് ഇതിനാൽ നൽകുന്നു ; 

ഈ സംഗതിയുടെ അടിയന്തിര സ്വഭാവം പരിഗണിച്ച് ആക്ററിലെ 5 -ാം 
വകുപ്പിലെ വ്യവസ്ഥകൾ ഈ കാര്യത്തിന് ബാധകമാകുന്നതല്ലെന്നു (പസ്തുത 

19 -ാം വകുപ്പ് (4 ) -ാം ഉപവകുപ്പു പ്രകാരം സർക്കാർ നിർദം ദ 
ശിക്കുന്നു . 


ആ കററ 


3 


പട്ടിക 

ജില്ല - തൃശ്ശൂർ. 
താലുക്ക്_തൃശ്ശൂർ. 

വില്ലേജ° _തൃശ്ശൂർ... 
( ബ്ലോക്ക് നമ്പർ -185) 
(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിട്ടുളളത്) 
സർവ്വേ നമ്പർ 

വിവരണം 

വിസ്തീർണ്ണം 

ഹെക്ടറിൽ 
2118/ഭാഗം പുരയിടം 

0.0260 


ആകെ 


0.0260 


വിശദീകരണക്കുറിപ്പ 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ° ദേശം സൂചിപ്പി 
ക്കുവാൻ ഉദ്ദേശിച്ചുള്ളതാണ്.) 

31-5-1963- ലെ ജുഡീഷ്യൽ II നമ്പർ വിജ്ഞാപനത്തിൽ രാഷ്ട്രപതി ഈ 
സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ ഉപയോഗത്തിനായി ഭൂമി വിലയ്ക്കെടു 
ക്കുന്നതിനുളള അധികാരങ്ങൾ കേരള സർക്കാരിനെ അവരുടെസമ്മതത്തോടുകൂടി 
ഭരമേൽപ്പിക്കുകയും മുകളിൽ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന 
ഭൂമി ഒരു പൊതു ആവശ്യത്തിന് അതായത്തൃശ്ശൂരിനും ഒല്ലൂരിനുമിടയ്ക്ക് 
റെയിൽപ്പാത ഇരട്ടിപ്പിക്കുന്നതിന് ആവശ്യമുണ്ട്എന്ന് സംസ്ഥാന ഗവൺമെ 
ൻറിന് തോന്നുകയും ചെയ്യുന്നു . 

മേൽപറഞ്ഞ കാര്യം സാധിക്കുന്നതിനുദ° ദേശിച്ചുള്ളതാണ് ഈ വിജ്ഞാ 
പനം, 

By order of the Governor , 
P. SANKARAN NAIR , 
Additional Secretary . 


FRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM, 1980 . 


